Regn . No . KERBIL /2012 /45073 

dated 5 - 9 -2012 with RNI 


G 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


GOVERNN 


. 
കര 


രള സർക് 
VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


9th July 2013 
2013 ജൂലൈ 9 
18th Ashadha 1935 
1935 ആഷാഢം 18 


No . 

| | 28 
നമ്പർ 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 


Labour Department 


are his only dependents as defined under section 2 ( 1) ( d ) 
of the Employee s Compensation Act. Any others who 
claim to be the dependents of the deceased should 


within 15 days of the publication of this notice in the 


Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 


received within the prescribed time the entire amount of 


compensation will be disbursed to the persons mentioned 


NOTICES 
No. WCA - 533/2013 . 

22nd May 2013 . 
Whereas, the Divisional Manager, the Oriental 
Insurance Company Ltd ., Divisional Office , Kollam 
has deposited with this Court a sum of 
* 6 ,40 ,706 (Rupees Six lakhs forty thousand 
seven hundred and six only ) as Compensation to be 
distributed to the dependents of the deceased 
Sri Rajan who met with a fatal accident while employed 
under Sri Prakash Madhavan , Proprietor, Associated 
Agencies , Pallithottam , Kollam and whereas it is 
reported that 
1. Smt. Saraswathy 

Arunima , Peroor, 
- ( Wife) 

T .K .M .C . P . O ., Kollam 
2. Sri Jeevan Raj 

(Minor son at the 

time of father s death ) 
3. Sri Jithin Raj 

(Minor son at the 

time of father s death ) 
4 . Smt. Saraswathy 

(Mother of the 
deceased who expired 
on 18 - 7- 2010 ) 


above. Claims preferred thereafter will not be considered . 


കൊല്ലം, പള്ളിത്തോട്ടം അസോസിയേറ്റഡ് ഏജൻസീസ് 


പാപറ്റർ ശ്രീ . പ്രകാശ് മാധവൻ എന്നയാളുടെ കീഴിൽ 


ജോലി നോക്കി വ രവെ അ പ ക ട മു ണ്ടായി മര ണ മ ടഞ്ഞ 
ശ്രീ. രാജന്റെ ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ 
നൽകുന്നതിനായി ? 6,40,706 (ആറു ലക്ഷത്തിനാൽപ്പതിനായിരത്തി 


എഴുന്നൂറ്റിയാറ്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 


17th JULY 2012 D 


LABOUR DEPARTMENT 


1. ശ്രീമതി സരസ്വതി 

( ഭാര്യ ) 


അരുണിമ , പേരൂർ, 
ടി . കെ . എം . സി . പി. ഒ ., കൊല്ലം 


2. ശ്രീ . ജീവൻ രാജ് 
- ( പിതാവിന്റെ മരണസമയത്ത് 
- പ്രായപൂർത്തിയാകാത്ത മകൻ) 
3. ശ്രീ . ജിതിൻ രാജ് 
( പിതാവിന്റെ മരണസമയത്ത് 
പ്രായപൂർത്തിയാകാത്ത മകൻ) 


are his only dependents as defined under section 2 (1) (d ) 
of the Employee s Compensation Act. Any others who 
claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above. Claims preferred thereafter will not be considered . 


-- ടി 


4 . ശ്രീമതി സരസ്വതി. 

( 18 - 7 -2010 - ൽ മരണപ്പെട്ട മാതാവ്) 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശിത രായി മേൽ വിവരിച്ച് നിർവ്വചനത്തിൽ 
ഉൾപ്പെടു ന്ന വ രായി വേറെ ആരെങ്കിലുമുണ്ട്ങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതിമുതൽ 15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം 
ഹാജ രായി തെളി യി ക്കേ ണ്ടതും അവധി കഴി ഞ്ഞു ള്ള 
ഹർജിയിൽ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


- ശ്രീ . ഭരതൻപിള്ള, പി . മാനേജിംഗ് പാർട്ട്ണറായുള്ള, 
ഏഷ്യാറ്റിക് എക്സ്പോർട്ട് എന്ററർ പസസ്, കിളികൊല്ലൂർ, 
- കൊല്ലം എന്ന സ്ഥാപ ന ത്തിൽ ജോലി നോക്കി വ ര 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . പ്രവീൺ, ജി .-യുടെ 
ആശ്രിതർക്ക് വർക്ക്മൈൻസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 
? 5,55,387 ( അഞ്ചു ലക്ഷത്തിഅമ്പത്തയ്യായിരത്തിമുന്നൂറ്റി 
എൺപത്തിയേഴ്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെആശ്രിതരായി 


No. WCA -263/2013. 


1. ശ്രീ . ഗോപാലകൃഷ്ണപിള്ള പീതാമന്ദിരം, 
( പിതാവ്) 

ചെറിയേല, 
ആലുംമൂട് പി. ഒ., 

കൊല്ലം - 691 577 
2. ശ്രീമതി സുമലത അമ്മ 

ടി 
| (മാതാവ്) 


22nd May 2013 . 


Whereas, the Divisional Manager , the New India 
Assurance Company Ltd ., Kollam has deposited with this 
Court a sum of 5 ,55, 387 (Rupees five lakhs fifty five 
thousand three hundred and eighty seven only ) as 
Compensation to be distributed to the dependents of the 
deceased Sri Praveen , G . who met with a fatal accident 
while employed under Sri Bharathan Pillai, P., Managing 
Partner, Asiatic Export Enterprises, Kilikolloor , Kollam and 
whereas it is reported that 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി മേൽ വിവരിച്ച നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്ന വ രായി വേറെ ആരെങ്കിലും ഉണ്ടങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതിമുതൽ 15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം 
ഹാജ രാ യി തെളി യി ക്കേ ണ്ട തും അ വധി ക ഴി ഞ്ഞുള്ള 
ഹർജിയിൽ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


1. Sri Gopalakrishna Pillai 

(Father ) 


Preetha Mandiram , 
Cheriyela , 
Alummoodu P. 0 ., 
Kollam- 691 577 


(Sd.) 

Employee s 

Compensation Commissioner, 
Office of the Regional Kollam & Joint Labour 
Joint Labour Commissioner, Commissioner ( Planning), 
Kollam . 

Thiruvananthapuram . 


do . 


2 . Smt. Sumalatha Amma 

(Mother) 


